| Reg . No . രജി. നമ്പർ 
KL/ TV ( N ) / 12 /2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


V 
GOVERNA 


( 


- Ne 


. 


5 


. 


- 


KERALAU 


h 


ENT OF KE 

g i 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


No. 


7th April 2009 

2009 ഏപ്രിൽ 7 
17th Chaithra 1931 
1931 ചൈത്രം17 


വാല്യം 54 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


എറണാകുളം സബ് രജിസ്ട്രാരാഫീസിൽനിന്നും പരസ്യം 
ചെയ്യുന്നത്. 


എറണാകുളം ജില്ല , കണയന്നൂർ താലൂക്ക്, ചേരാനല്ലൂർ 
വില്ലേജ്, വടു തല ദേശ ത്ത് , വടു തല പി . ഒ ., കൊച്ചി- 23, 
പഴ മ്പിള്ളി തോമസ് റോഡിൽ " ഫീഡൻ വീട്ടിൽ 
താമസിക്കും F. P. നാഷ് മകൻ ആന്റണി ഗിൽബർട്ട് നാഷ് 
2007 മേയ് മാസം 5 -ാം തീയതി എഴുതി ഒപ്പിട്ടുവച്ചിരുന്ന ഒരു 
വിൽപ്പത്രം, ടിയാന്റെ മരണശേഷം ടി വിൽപ്പത്ര പ്രകാരം അവ 
കാശം സിദ്ധിച്ചവരിൽ ഒരാ ളാ യ ടിയാന്റെ മകൻ 
എറണാകുളം ജില്ല , കണയന്നൂർ, താലൂക്ക്, ചേരാനല്ലൂർ 
വില്ലേജ്, വടു തല ദേശത്ത്, വടു തല പി . ഒ ., പഴമ്പിള്ളി 
തോമസ് റോഡിൽ " ഫ്രീഡൻ C . C . 45 /583 -ാം നമ്പർ വീട്ടിൽ 
താമസിക്കും ഗിൽറോയി ആന്റണി എന്നവർ രജിസ്റ്റർ ചെയ്ത 
കിട്ടുവാനായി 2009 ഫെബ്രുവരി മാസം 21 -ാം തീയതി ഈ 
ആഫീസിൽ ഹാജരാക്കി. വിൽപ്പത് കർത്താവ് 2008 ഏപ്രിൽ 
മാസം 8 -ാം തീയതി മരിച്ചുപോയതായും മറ്റും മൊഴി തന്നിരി 
ക്കു ന്നു . 3 -ാം പുസ്തകത്തിൽ P3 | 09 -ാം 
ന മ്പ രായി സ്വീക രിച്ച ടി വിൽപ്പത്രത്തെ സംബ ന്ധിച്ച 
വിചാരണ 2009 ജൂൺ മാസം 17 -ാം തീയതി വച്ചിരിക്കുന്നതി 
നാൽ ടി വിൽപ്പത്രം രജിസ്റ്റർ ചെയ്തുകൊടുക്കുന്നതിന് 
ആ ർ ഓ ങ്കിലും ആ ക്ഷേ പമോ ത ർ ക്ക മോ ഉള ള പക്ഷം 
വിചാ രണ ദിവ സ മാ യ 17 - 6 - 2 0 09 -ാം തീയതി പകൽ 
11 മണിക്ക് ഈ ആ ഫീ സിൽ ഹാജ രാ യി രേഖാ മൂലം 

ബോ ധി പ്പിച്ചു കൊളേ ള ണ്ട തും അ തിനു ശേഷം വരുന്ന 
ആക്ഷേപമോ തർക്കമോ ഗൗനിക്കുന്നതല്ലാത്തതുമാകുന്നു . 


എറണാകുളം, 
4 - 3 - 2009. 


എൽ. കെ . ബാബു , 
സബ് രജിസ്ട്രാർ. 


